Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KLITV ( N )/12/2009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


No. 


1 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


8th June 2010 
- 2010 ജൂൺ8 
18th Jyaishta 1932 
1932 ജ്യേഷ്ഠം18 


നഷം } 23 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 

TENDER NOTICE 


No. 02/19605/ 2010/ MC . 

7th May 2010 . 
Sealed competitive tenders are invited for the 
purchase of various equipments to Government 
Medical College, Kottayam . 

Tender forms can be had from this office on 
payment of Rs. 900 prescribed cost in Cash or by 
Money Order till 28 -6 -2010 , 3 . 30 p . m . No other 
modes of remittance will be entertained . Those who 
required tender forms by post, a sum of Rs. 40 will 
be added towards Postage Charges. Money Orders 
should reach this office at least 10 days prior 
10 the closing date of tender sales. Cost of tender 
forms will not be refunded . 

The duly signed tcnders superscribed on the 
envelope as " Tender No. C219665/ 2010 /MCK ” 
for the purchase of " Various Equipments" 
addressed to “ The Principal, Medical College , 
Kottayam - 8 " should reach this office on or before 
29-6 -2010 , 4 p . m . Tenders received late will not be 
entertained . The duly received tenders will be opened 
on 30 -6 -2010 , 3 . 30 p . m . in the presence of the 
tenderers or their authorised representatives who may 
be present at that time. 


Purther details can be obtained from this office 
during working hours. The undersigned reserves 
the right to reject any tender without assigning 
any reason, 

കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിവിധ 
ഉ പ ക ര ണ ങ്ങ ൾ വാങ്ങുന്നതിനായി മുദ്രവച്ച 
ർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

- ദർഘാസ് പത്രങ്ങൾ 900 രൂപ അടച്ച് 
ആഫീസിൽനിന്നും 28- 6 -2010 , 3 . 30 മണി വരെ 
ഡങ്ങാവുന്നതാണ്. ദർഘാസ് പ്രതാ തപാലിൽ 
ആവശ്യമുളളവർ 40 രൂപ അധികം രണീയർഡറായി 
അയയ തണ്, മണിഒാർഡറുകൾ ദർഘാസ് 
വീൽപ്പന അവസാന് .ക്കുന്നതിന് 10 ദിവസം മുമ്പ് 
ലമിതാണ്, ദർഘാസ്പ്രതത്തിന്റെ വില 
മടക്കി നൽകുന്നതല്ല . 

ചുവച്ച , ദർഘാസ് കവറീന " മുർ8ിൽ 
aഘാസ " നമ്പർ സി 2/ 19665 / 2010 എം , സി , കെ . 
വിവിധ ഉപകരണങ്ങൾ ” എന്ന മേലെ. 05കുടി 
#* പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോട്ടയം - 8 " 
എന്ന വിലാസ രിൽ 29- 6 -2010 , 4 മണിക്കു മുമ്പ് 
ലിക്ക ത ക വിധം അയക്കേണ്ടതാണ്. നിശ്ചിത 

a യ തീനും , ലഭിക്കുന്ന അ പൂർണ്ണമായതോ 
ജയ ദർഘാസുക ൾ പരിഗണിക്കുന്നതല്ല . യഥാന മയം 
ലഭ്യമായ ദ¢ ഘ cസുകൾ 30- 6-2010, 3 . 30 മണിക്ക 
തുറക്കുന്നതc ണ് . 


വിശദവിവരങ്ങൾ ദർഘാസ പ്രതത്തിനോടൊപ്പം 
ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ 
ദർഘാസുകൾ നി ര സി ക്കു വാ നു ളള അധികാരം 
( പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Only Moncnder 
form i 


eded by post 


Medical College , 

( Sd .) 
Kottayam . 

Principal 
TENDER NOTICE 

[ No . 3/ 2010- 11 / MCTCR ) 
No. C5-7921/ 2010/ MCTOR . 19th May 2010 . 

Scaled tenders are invited for the supply of 
Autopsy Table (2 Nos.) to the Department of 
Forensic Medicine, Medical College, Thrissur. 
The tender should be superscribed “ Tender 
No. 3 /2010 - 11/MCTCR for the supply of 2 Nos . of 
Autopsy Tables and addressed to the Principal, 
Medical College, Thrissur " . The last date fixed 
for the receipt of tender is at 1 p . m . On 2- 7 -2010 
and opening is at 3p. m . on 2 -7 - 2010. Sale of 
tender will be closed at _ 4 p . m . on 1 - 7- 2010 . 
The cost of tender form is Rs. 2 ,080 and duplicate 
copy is Rs. 1 ,040 . The tender form isnot transferable . 
Only Money Order will be accepted towards 
the cost of tender form till 21-6 - 2010 Rs. 50 should 
be sent additionally if needed by post. Further 
details can be had from the office of the 
undersigned . 

തൃശ്ശൂർ ഗവ : മെഡിക്കൽ കോളേജിലെ 
ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ടുമെൻറിലെ 
ആവശ്യമായ ഒാട്ടോപ്സി ടേബിയ (2 എണ്ണം) സപ്പെ 
ചെയ്യുന്നതിനായി തയ്യാറുളളവരിൽ നിന്നുംമുഹ 
ഭർഘാസുകൾ ക്ഷണിച്ചു ; കാളളുന്നു . 

ദർഘാസുകൾ 3/ 201 - 11 /എംസിടിസിആർ എന്ന 
രേഖപ്പെടുത്തതും പ്രിൻസിപ്പാൾ , മെഡിക്കൽ 
കോളജ്, തൃശ്ശൂർ, മുളംകുന്നത്തുകാവ്-680 596 . 
എന്ന വിലാസത്തിൽ 2 - 7- 2010 ഉച്ചയ്ക്ക് 1 മണിക്ക് 
മുമ്പായി അയച്ചുതരേണ്ടതുമാകുന്നു . ദർഘാസുകൾ 
അന്നേ ദിവസം 3 മണിക്ക് ബന്ധപ്പെട്ടവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില 2 ,03 രൂപ, ഡുപ്ലിക്കേറ് 
ഫോറത്തിൻറെ വില 1, 040 രൂപ. ഫോറം വിൽപ്പന 
അവസാനിക്കുന്ന തീയതി 1 - 7 - 2010 . മണിയോർഡർ 
സ്വീകരിക്കുന്ന അവസാന തീയതി 21 - 6- 2010 , 4 മണി, 

മാം തപാലിൽ ലഭിക്കണമെന്നുളളവർ 50 രൂപ 
ചേർത്ത്മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. കി 
കിടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക 
ഓഫീസുമായി പ്രവർത്തിദിവസങ്ങളിൽബന്ധപ്പെടുക.. 


Government Medical College, 


( Sd . ) 
Principal. 


Thrissur , 


